Regn . No . KERBIL / 2012/ 45073 
- dated 5 -9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2012 


Reg . No . രജി. നമ്പർ 
KL / TV ( N )/ 634/2012 - 14 


GOVERN 


ക 


രള സർക് 
WNMENT OF 


കാർ 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


6th November 2012 
2012 നവംബർ 6 


Vol . I 


THIRUVANANTHAPURAM , TUESDAY 


No . 


വാല്യം 1 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


15th Karthika1934 
1934 കാർത്തികം 15 


PART III 


Police Department 


ലേലപ്പരസ്യം 
നമ്പർ ജി2 - 21025/ 05വ. 

2012 ഒക്ടോബർ 25. 
- വയനാട് ജില്ലാ പോലീസ് കാര്യാലയം നിലനിൽക്കുന്ന 
കെട്ടിടവും ടി കെട്ടിടത്തിന്റെ അടുത്തുതന്നെ സ്ഥിതിചെയ്യുന്ന 
ഡിസിആർബി പ്രവർത്തിക്കുന്ന കെട്ടിടവും ഏറ്റെടുത്ത് പൊളിച്ച് 
നീക്കുന്നതിനായി 2012 നവംബർ മാസം 30 -ാം തീയതി രാവിലെ 
11 മണിക്ക് വയനാട് ജില്ലാ പോലീസ് ഓഫീസ് പരിസരത്തുവച്ച് 
പരസ്യലേലം ചെയ്ത് വിൽപ്പന നടത്തുന്നതാണ്. 

ലേല ത്തിൽ പങ്കെ ടു ക്കുന്നവർ ടി കെട്ടിട ങ്ങ ൾക്ക് 
നിശ്ചയിച്ചിട്ടുള്ള 11,105 നിരതദ്രവ്യം ലേലസ്ഥലത്ത് അടച്ച് 
രസീത് വാങ്ങേണ്ടതും കൃത്യസമയത്ത് ലേലത്തിന് ഹാജരാ 
കേണ്ടതുമാണ്. ലേലത്തിന് മുദ്രവച്ച ക്വട്ടേഷനുകളും പരിഗണി 
ക്കുന്നതാണ്. മുദ്രവച്ച ക്വട്ടേഷനുകൾ 28 - 11 - 2012 -ാം തീയതി 

വൈകുന്നേരം 4 മണിവരെ വയനാട് ജില്ലാ പോലീ സ് 
ഓഫീസിൽ സ്വീകരിക്കുന്നതാണ്. ക്വട്ടേഷനോടൊപ്പം നിശ്ചിത 
നിരതദ്രവ്യം അടച്ചതിന്റെ രസീതും ഉൾപ്പെടുത്തിയിരിക്കേണ്ടതാണ്. 
ക്വട്ടേ ഷൻ നൽകുന്ന കവറിനു മുകളിൽ “വയനാട് ജില്ലാ 
പോലീസ് ഓഫീസ് കെട്ടിടം പൊളിച്ച് ലേല ത്തിൽ 
വാങ്ങുന്നതിനുള്ള ക്വട്ടേഷൻ എന്ന് രേഖപ്പെടുത്തിയിരിക്കണം. 
ക്വട്ടേ ഷ നു കൾ ലേലം കഴിഞ്ഞാൽ ഉടൻ തുറക്കു ന്നതും 
ലേലത്തിലോ/ ക്വട്ടേഷനിലോ ഏതിലാണ് കൂടുതൽ തുക 
കാണിക്കു ന്നത് എന്ന തി ന നു സ രിച്ച് ബന്ധ പ്പെട്ട യാൾക്ക് 
താൽക്കാലികമായി ഉറപ്പിക്കുന്നതുമാണ്. ലേലം/ ക്വട്ടേഷൻ 
ഉറപ്പിച്ച ഉടൻ തന്നെ തുകയുടെ പകുതിയും സെയിൽസ് 


ടാക്സസും അഡീഷണൽ സെയിൽസ് ടാക്സസും ലേലസ്ഥലത്തു 
വച്ച്തന്നെ ബന്ധപ്പെട്ട ആൾ അടയ്ക്കേണ്ടതും നിരതദ്രവ്യം 
കിഴിച്ച് ബാക്കി തുക വിൽപ്പന നികുതി ഉൾപ്പെടെ ലേലം 
സ്ഥിരപ്പെടുത്തിയ ഉത്തരവ് കിട്ടി 10 ദിവസത്തിനകം അടച്ച് 
കെട്ടിടം സ്വന്തം ചെലവിൽ പൊളിച്ച് മാറ്റേ ണ്ട തുമാ ണ് . 
ലേല ത്തിൽ പങ്കെടുത്ത മറ്റു ള്ള വർക്ക് ലേലം കഴിയുന്ന 
മുറയ്ക്ക് അവർ അടച്ച നിരതദ്രവ്യം തിരികെ നൽകുന്നതാണ്. 

എന്തെങ്കിലും കാരണവശാൽ ലേലം സ്ഥിരപ്പെടുത്തി 
കിട്ടുന്നയാൾ മേൽപ്പറഞ്ഞ നിബന്ധന ലംഘിക്കുകയാണെങ്കിൽ 
ടിയാൻ അടച്ച തുക സർക്കാരിലേക്ക് മുതൽ കൂട്ടുന്നതും 
കെട്ടിടം പുനർലേലം ചെയ്യുന്നതുമാണ്. ഇതുമൂലം സർക്കാരിന് 
നഷ്ടം സംഭവിച്ചാൽ ആയതിന് ടിയാൻ ഉത്ത ര വാ ദി 
യായിരിക്കുന്നതും ആയത് ടിയാനിൽ നിന്നും ഈടാക്കുന്നതുമാണ്. 
എന്നാൽ പുനർലേലത്തിൽ കൂടുതൽ തുക ലഭിക്കുകയാണെങ്കിൽ 
ആയതിന് ടിയാൻ അർഹനായിരിക്കുന്നതല്ല. 
- മേൽപ്പറഞ്ഞ കെട്ടിടങ്ങൾ എല്ലാ ദിവസവും ആഫീസ് 
പ്രവർത്തി സമയത്ത് വയ നാട് ഭരണ വിഭാഗം ഡെപ്യൂട്ടി 
പോലീസ് സൂപ്രണ്ടിന്റെ അനുവാദത്തോടെ പൊതുജനങ്ങൾക്ക് 
പരിശോധിക്കാവുന്നതാണ്. യാതൊരു കാരണവും കൂടാതെ 
ലേലം മാറ്റി വയ്ക്കുന്നതിനോ അസ്ഥിരപ്പെടുത്തുന്നതിനോ 
ഉള്ള അധികാരം വയനാട് ജില്ലാ പോലീസ് മേധാവിയിൽ 
നിക്ഷിപ്തമാണ്. 


ജില്ലാ പോലീസ് ഓഫീസ്, 
വയനാട്, കൽപ്പറ്റ നോർത്ത്. 


( ഒപ്പ്) 
ജില്ലാ പോലീസ് മേധാവി. 


6th Nov , 2012) 


POLICE DEPARTMENT 


44 


ലേല പരസ്യം 


നമ്പർ 02/ 2247 / 2010 / സി. 


2012 ഒക്ടോബർ 29. 


കണ്ണൂർ ജില്ലാ പോലീസ് മേധാ വിയുടെ അധീന ത 
യിലുള്ളതും കണ്ണൂർ സായുധ സേനാ വിഭാഗം ഡെപ്യൂട്ടി 
കമാ ണ്ടന്റിന്റെ കാര്യാ ല യ ത്തിൽ സൂക്ഷിച്ചിട്ടു ള്ള തു മായ 
ഡിപ്പാർട്ട്മെന്റ് വാഹനങ്ങൾ KL 01 K 7931 Eicher ബസ്, 
KL 13 D 7416 Eicher ബസ്, KL 01 X 9407 ടയോട്ട ക്വാളിസ്, 
KL 01 P 3006 മഹീന്ദ്ര ജീപ്പ് എന്നീ വാഹനങ്ങൾ 5- 12 -2012 -ാം 
തീയതി രാവിലെ 11 മണിക്ക് മേൽപറഞ്ഞ ആ ഫീസ് 
പരി സ രത്തു വച്ച് ദർഘാസ് പരസ്യ ലേലം വഴി വിൽപ്പന 
നടത്തുന്നതാണ്. 

ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ലേലം 
ആരംഭിക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പായി മേൽപ്പറഞ്ഞ 
വാഹനങ്ങൾക്ക് നിശ്ചയിച്ചിരിക്കുന്ന താഴെ സൂചിപ്പിക്കുന്ന 
നിരതദവ്യം ഡെപ്യൂട്ടി കമാണ്ടന്റിന്റെ കാര്യാല യ ത്തിൽ 
അടച്ച് രസീത് കൈപ്പറ്റേണ്ടതാണ്. 


ചെ യ്യേ ണ്ട താ ണ് . കവറിന് മുക ളിൽ “ വാഹ ന ങ്ങ ളുടെ 
ലേലത്തിനുള്ള ദർഘാസ് എന്ന് വ്യക്തമായി എഴുതേണ്ടതാണ്. 
കൂടാതെ വാഹനങ്ങളുടെ രജിസ്റ്റർ നമ്പരുകളും ഇതോടൊപ്പം 
വ്യക്ത മാ ക്കേ ണ്ട താണ്. പര സ്യ ലേലം കഴി ഞ്ഞ യു ടൻ 
ബന്ധപ്പെട്ടവരുടെ മുന്നിൽവെച്ച് ദർഘാസുകൾ തുറക്കുന്നതും 
പര സ്യ ലേലത്തിൽ അഥവാ ദർഘാ സിൽ ഏതിലാണോ 
കൂടുതൽ തുകയ്ക്കുള്ളത് ആയതിന് ലേലം താൽക്കാലികമായി 
ഉറപ്പിക്കുന്നതും ലേലം കൈകൊണ്ടയാൾ ലേലം/ ദർഘാസ് 
തുകയുടെ പകുതി സംഖ്യ നിരതദ്രവ്യം കഴിച്ച് ലേ 

സ് ഥലത്തുവെച്ച് അ പ്പോൾതന്നെ അ ട ച്ച് രസീത് 
വാങ്ങേണ്ടതുമാണ്. ബാക്കി തുക നികുതിയുൾപ്പെടെ ലേലം 
സ്ഥിരപ്പെടുത്തിയ ഉത്തരവ് തീയതി മുതൽ 10 ദിവസത്തിനകം 
അടച്ച് സ്വന്തം ചെലവിലും ഉത്തരവാദിത്വത്തിലും വാഹനം 
നീക്കം ചെയ്യേണ്ടതാണ്. 


-- ഏതെ ങ്കിലും കാര ണ വ ശാ ൽ ലേലം/ ദർഘാസ് 
സ്ഥിരപ്പെടുത്തി കിട്ടുന്നയാൾ ലേല നിബന്ധനകൾ ലംഘിക്കുക 
യാണെങ്കിൽ ടിയാൻ അടച്ച സംഖ്യ സർക്കാ രി ലേക്ക് 
മുതൽക്കൂട്ടുന്നതും ടി വാഹനം പുനർലേലം ചെയ്യു ന്നതു 
മായിരിക്കും. പുനർലേലത്തിൽ സർക്കാരിന് ഉണ്ടാകുന്ന 
നഷ്ടം മുൻ ലേലക്കാരനിൽ നിന്നും ഈടാക്കുന്നതും മറിച്ച് 
കൂടു ത ലായി ലഭിക്കുന്ന തുകയ്ക്ക് മു ൻ ലേലക്കാ ര ന് 
യാതൊരുവിധ അവകാശമോ അർഹതയോഉണ്ടായിരിക്കുന്നതുമല്ല . 


നിരതദ്രവ്യം 


കമ 
നമ്പർ 


- നമ്പർ 


മോഡൽ 


1 KL 01 K 7931 1996 Model Eicher Bus 11,500 
2 KL 13 D 7416 1998 Model Eicher Bus 11,000 

3 KL 01 X 9407 2002 Model Toyota Qualis 10,000 
- 4 KL 01 P 3006 1998 Model Mahindra & 15,000 

| Mahindra MDI 500 Jeep 


- ലേലത്തിന് നിശ്ചയിച്ചിരിക്കുന്ന വാഹ ന ങ്ങൾ ലേല 
തീയതിക്ക് മുമ്പുള്ള 10 പ്രവൃത്തി ദിവസങ്ങളിൽ ആഫീസ് 
സമ യത്ത് ഡെപ്യൂട്ടി കമാ ണ്ട ന്റിന്റെ അ നു മ തി യോടെ 
പരിശോധിക്കാവുന്നതാണ്. യുക്തമെന്ന് തോന്നുന്ന പക്ഷം 
യാതൊരു മുന്നറിയിപ്പോ കാരണമോ കാണിക്കാതെ ലേലം 
നിർത്തിവയ്ക്കുന്നതിനും ലേലം/ ദർഘാസ് അസ്ഥിരപ്പെടു 
ത്തുന്നതിനും ലേല നടപടിക്രമങ്ങൾ റദ്ദ് ചെയ്യുന്നതിനും 
കണ്ണൂർ ജില്ലാ പോലീസ് മേധാവിക്ക് അധികാരമുണ്ടായിരിക്കും. 
ലേലം സംബന്ധിച്ച് കണ്ണൂർ ജില്ലാ പോലീസ് മേധാവിയുടെ 
തീരുമാനം അന്തിമമായിരിക്കും. 


- മേൽപ്പറഞ്ഞിരിക്കുന്ന വാഹനങ്ങളുടെ വിൽപ്പനയ്ക്ക് 
മുദ്രവെച്ച ദർഘാസുകളും സ്വീകരിക്കുന്നതാണ്. ദർഘാസുകൾ 
ലേല തലേന്ന് 4 മണിവരെ ഡെപ്യൂട്ടി കമാ ണ്ടന്റിന്റെ 
ആഫീസിൽ സ്വീകരിക്കും. ചട്ടപ്രകാരമുള്ള ദർഘാസിനോടൊപ്പം 
ഏതെങ്കിലും ദേശസാൽകൃത ബാങ്കിൽ നിന്നും കണ്ണൂർ ജില്ലാ 
പോലീസ് മേധാവിയുടെ പേരിൽ വാങ്ങിയ നിരതദ്രവ്യത്തിന് 
തുല്യമായ തുകയുടെ ഡി മാന്റ് ഡാഫ് റ്റ് അടക്കം 


ജില്ലാ പോലീസ് ഓഫീസ്, 

( ഒപ്പ്) 
കണ്ണൂർ. 

കണ്ണൂർ ജില്ലാ പോലീസ് മേധാവി. 


